Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 12/2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


പാൽ 


En 


- 


KENT OF 

13 ( 4 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


9th February 2010 
2010 ഫെബ്രുവരി 9 
20th Magha 1931 
1931 മാഘം 20 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 


മ്യൂസിയം മൃഗശാലാ വകുപ്പ് 

- ദർഘാസ് പരസ്യം 
നമ്പർ എം . ഇസഡ്. ( ഇ ) - 3914 / 2009. 2010 ജനുവരി 6. 


ത്യശ്ശൂ ർ സംസ്ഥാ ന മ സിയം മൃഗ ശാ ല യിലെ 
ക്ളോക്ക് റൂം 1 -4 - 2010 മുതൽ 31- 3 - 2011 വരെ താഴെ പറയുന്ന 
നിബന്ധനകൾക്ക് വിധേയമായി മേലാദായത്തിന് പ്രവർത്തി 
പ്പിക്കു ന്ന തിന് ഈ മേഖ ല യു മായി ബന്ധപ്പെട്ട പരിച യ 
സ മ്പ ന്ന രാ യ ക രാ റു കാ രിൽ നിന്നും ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


മുഖേനയോ ടി സംഗതി സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽ 

കൊണ്ടുവരേണ്ടതാണ്. 
7. ഈ ഓഫീസിലെ സെക്യൂ രിറ്റി ഗാർഡു മാ രുടെ 
സഹായ സഹ ക രണം ആ വശ്യമായ സമ യത്ത് 

തേടാവുന്നതാണ്. 
8. ക്ലോക്ക് റൂം നടത്തിപ്പ് സംബന്ധിച്ച് ഡയറക്ടർക്ക് 
ഏത് സമയത്തും പുനരാലോചന നടത്താവുന്നതും 
അതിൻമേൽ എടുക്കുന്ന തീരുമാനം അന്തിമവു 
മായിരിക്കും. 


9. വകുപ്പുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി 

പാലിച്ചു കൊണ്ടും പൊതു ജ ന ങ്ങ ളിൽ നിന്നും 
യാതൊരുവിധ പരാതിക്കിട നൽകാതെയും വകുപ്പിന് 
തൃപ്തികരമാകത്തക്ക വിധത്തിലും വേണം ക്ലോക്ക് 

റൂം പ്രവർത്തിപ്പിക്കേണ്ടത്. 
10. ക്ലോക്ക് റൂമിന്റെ പ്രവർത്തനം കാര്യക്ഷ മ മ 

ല്ലെന്ന് കണ്ടാൽ നഷ്ടപരിഹാരം ഈടാക്കി കരാർ 


നിബന്ധനകൾ 
1. ക്ലോക്ക് റൂമിൽ സൂക്ഷി ക്കു ന്ന വസ്തു ക്കൾക്ക് 
സന്ദർശ കരിൽ നിന്നും 2 രൂപ യിൽ കൂടു തൽ 

വാങ്ങാൻ പാടില്ല . 
2. എല്ലാ ദിവസവും ( തിങ്കളാഴ്ച ഒഴികെ) രാവിലെ 8.45 
മുതൽ വൈകിട്ട് 6 . 30 മണിവരെ ക്ലോക്ക് റൂം 

പ്രവർത്തിക്കേണ്ടതാണ്. 
3. സാ ധ ന ങ്ങ ൾ പരാ തി ക്കിട യി ല്ലാ ത്ത വിധം 

ഇടവേളയില്ലാതെ വാങ്ങി സൂക്ഷിക്കേണ്ടതും തിരിച്ച് 
അതാത് വ്യക്തികൾക്ക് നൽകേണ്ടതുമാണ്. 
4. സ്ഥാപനത്തിന്റെ മേലധികാരിയുടെ വിദഗ്ധാഭിപ്രായ 

ത്തിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ 
ക്ളോക്ക് റൂം പ്രവർത്തിപ്പിക്കേണ്ടതാണ്. 
5. ക്വട്ടേഷൻ പിടിക്കുന്ന കരാറുകാരൻ ക്വട്ടേഷൻ തുക 

അഡ്വാൻസായി ഓഫീസിൽ നൽകേണ്ടതാണ്. 
6. ക്ലോക്ക് റൂം നടത്തിപ്പിൽ എന്തെങ്കിലും അസൗകര്യം 
ഉണ്ടാകുന്നപക്ഷംക്യൂറേറ്റർ /ഓഫീസ് സൂപ്രണ്ട് 


ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം ഡയറക്ടറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസുകൾ ഡയറക്ടർമ്യൂസിയം മൃഗശാലാവകുപ്പ്, 
തിരു വ ന പു പു രം - 695 033 എന്ന വിലാ സ ത്തിൽ 
ആയിരിക്കണം അയ യ് ക്കേ ണ്ടത്. ടെൻഡർ ഫോമു കൾ 
15 - 2 - 2010 മുതൽ 23 - 2 - 2010 - ന് വൈകുന്നേരം 3.30 വരെ 
ഓഫീസിൽ നിന്നും ലഭിക്കു ന്നതാണ്. പൂരിപ്പിച്ച മുദ്രവച്ച 
ർ ഘ ാ 

സ 
27 - 2 - 2010 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 3.30 - ന് ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ 
അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 


ടെൻഡർ ഫോം ആവശ്യമുള്ളവർ തൃശ്ശൂർ സംസ്ഥാന 
മ സിയം മൃഗ ശാലാ സൂപ ണ്ടിന്റെ പേരിൽ അപേക്ഷ 
നൽകേ ണ്ടതും ഫോമിന്റെ വിലയായ 400 രൂപയും 12. 5 % 
വാറ്റും, ഡ്യൂപ്ലിക്കേറ്റിന് 200 രൂപയും 12.5 % വാറ്റും ഒടുക്കേണ്ടതു 
മാണ്. ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 20 % വരുന്ന തുകയ്ക്ക് 
സമാനമായ സോൾവൻസി സർട്ടിഫിക്കറ്റ് ടെൻഡറിനോടൊപ്പം 
വയ്ക്കേണ്ടതാണ്. ടെൻഡർ ഫോമുകൾ കൈമാറാവുന്നതല്ല . 
കൂടാതെ ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % നിരതദ്രവ്യമായി 
ഡയറക്ടറുടെ പേരിൽ മാറാവുന്ന ഡി . ഡി . യും ടെൻഡർ 
ഫോമി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . ടെൻഡ റു കൾ 
യാതൊരു കാര ണവും കൂടാതെ നിര സി ക്കാ നും 
മാറ്റിവയ്ക്കാനുമുള്ള അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമാ 


ണ്. 


ഇതി നെ ക്കുറിച്ചുള്ള കൂടു തൽ വിവ ര ങ്ങൾ ത്യശ്ശൂർ 
സംസ്ഥാന മ്യൂസിയം മൃഗശാലാ സൂപ്രണ്ടിന്റെ ഓഫീസിൽ 
നിന്നും പ്രവൃത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


മ്യൂസിയം മൃഗശാലാ, 
ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 

ഡയറക്ടർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


